Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


s 


RNMENT 


= " " 


KERALA 


സ് 


वह 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


29th April 2008 
2008 ഏപ്രിൽ 29 
9th Vaisakha 1930 
| 1930 വൈശാഖം 9 


വാല്യം 53 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


പരസ്യം 


നമ്പർ 4529 / 08 /D5 . 


2008 ഏപ്രിൽ 8. 


- ( ഇൻ ഡ്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ലെ 164 -ാം 
വകുപ്പു പ്രകാരം പൊതുജനങ്ങളുടെ അറിവിലേക്ക് 
പരസ്യപ്പെടുത്തുന്നത്.) 


-- എറണാകുളം ജില്ല , പറവൂർ താലൂക്കിൽ പള്ളിപ്പുറം, 
പറവൂർ, ഏഴിക്കര, കോട്ടു വള്ളി, കുഴുപ്പിള്ളി എന്നീ 
വില്ലേജുകളിൽ കൂടി നോർത്ത് പറവൂരിലുള്ള മന്നം 
സബ് സ്റ്റേഷനിൽനിന്നും ചെറായിയിലേക്ക് പുതിയതായി 
ഇലക് ടിസിറ്റി ബോർഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 
110 കെ . വി . ലെനിന്റെ പ്രാരംഭ ജോലികൾക്കും സർവ്വേ 
ജോലികൾക്കും ടി ലൈനിന്റെ നിർമ്മാണ ജോലികൾക്കും 
വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥൻമാരോ 
ജീവനക്കാരോ പറവൂർ താലൂക്കിലെ പള്ളിപ്പുറം, പറവൂർ, 
ഏഴിക്കര, കോട്ടുവള്ളി, കുഴുപ്പിള്ളി എന്നീ വില്ലേജുകളിലെ 
മന്നം മുതൽ ചെറായി വരെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ 
ജോലി സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. പ്രസ്ത 
ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുന്നത് 
നിയമവിരുദ്ധമാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 


കളമശ്ശേരി, 
6 - 2 - 2008. 


ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, 
ട്രാൻസ്മിഷൻ സർക്കിൾ. 


